Regn . No. KERBIL / 2012 / 45073 

dated 5 -9 -2012 with RNI 
Reg. No . KL/ TV ( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


GOVERN 


e 


S 


ക 


രള സർക 


രാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2017 ഫെബ്രുവരി 21 
21st February 2017 

1192 കുംഭം 9 
9th Kumbham 1192 
1938 ഫാൽഗുനം 2 
2nd Phalguna 1938 


Vol . VI ) 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Education Department 


നോട്ടിഫിക്കേഷൻ 


നോട്ടിഫിക്കേഷൻ 


(1) 


നമ്പർ റ്റി . എക്സസ്.13/ 78/ 2017. 


2017 ജനുവരി 13 . 


നമ്പർ ഇ . എക്സ് / എച്ച്3 /2671 /2017 / സി. ജി. ഇ . 2017 ജനുവരി 30. 

ശ്രീ . ജോഷ് കു മാർ, പി ., വാറു ത്തു ണ്ടിൽ വീട്, 
കരീംതോട്ടുവ പി . ഒ., കുന്നത്തൂർ ഈസ്റ്റ്, കൊല്ലം - 690 540 
എന്ന വ്യക്തി ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ഗ്രൂപ്പ് ഡിപ്ലോമാ ഇൻ 

ഡായിംഗ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചിട്ടുണ്ട്. ടിയാൻ ഗ്രൂപ്പ് 
ഡിപ്ലോമാ സർട്ടിഫിക്കറ്റിന് അർഹത നേടിയിട്ടുണ്ട്. 


ക്ലാസ് 


സെക്കൻഡ് 


വിഷയം രജിസ്റ്റർ വർഷം ഗ്രേഡ് 

നമ്പർ 
ഫീഹാൻഡ് ഔട്ട് 400 1997 ഹയർ 
ലൈൻ & മോഡൽ 
ഡോയിംഗ് 
പെയിന്റിംഗ് 

400 

- ഹയർ 
ജ്യോമെട്രിക്കൽ 400 

ഹയർ 
ഡായിംഗ് 
ഡിസൈൻ 

400 1997 ഹയർ 


- സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1989, 1990 ജൂൺ 
മാ സ ങ്ങളിൽ നട ത്തിയ കെ . ജി . റ്റി . ഇ . ടെയ് ല റിംഗ് 
എം ബാ യി ഡറി & നീഡിൽ വർക്ക് ( ലോ വർ | ഹയർ) 
പരീക്ഷയിൽ യഥാക്രമം 18333/ 25830 എന്നീ രജിസ്റ്റർ നമ്പർ 
പ്രകാരം പാസായ ശ്രീമതി ബീന ജോസഫ് എന്നിവർക്ക് 
നൽകിയ കെ . ജി . റ്റി. ഇ . ( ലോവർ/ ഹയർ) സർട്ടിഫിക്കറ്റുകൾ 
നഷ്ട പ്പെട്ടു പോ യി രി ക്കു ന്നു . ആർക്കെ ങ്കിലും ഈ 
സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക 
പരീക്ഷാ കൺ ടോ ളർ , തിരു വ ന ത പ രം - 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 


1997 


സെക്കൻഡ് 
സെക്കൻഡ് 


1997 


സെക്കൻഡ് 


പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയം, 
പരീക്ഷാഭവൻ 
പൂജപ്പുര, തിരുവനന്തപുരം-12 


( ഒപ്പ്) 
സെക്രട്ടറി. 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
- പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


421 


10 


KERALA GAZETTE 


[ PART III 


- (2 ) 


കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ 
താല്പര്യപ്പെടുന്നു . 

- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


നമ്പർ റ്റി. എക്സ് . 13 / 78/ 2017. 

2017 ജനുവരി 13 . 
- സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1992, 1993 ജൂൺ 
മാസ ങ്ങളിൽ നട ത്തിയ കെ . ജി . റ്റി . ഇ . ടെയിലറിംഗ് 
എംബ്രോയിഡറി ആന്റ് നീഡിൽ വർക്ക് ( ലോവർ |ഹയർ) 
പരീക്ഷയിൽ യഥാക്രമം 26844/ 25775 എന്നീ രജിസ്റ്റർ നമ്പർ 
പ്രകാരം പാസായ ശ്രീമതി ശാന്ത , എം . എന്ന വർക്ക് 
നൽകിയ കെ . ജി . റ്റി . ഇ . ( ലോവർ/ ഹയർ) സർട്ടിഫിക്കറ്റ് 
നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
തിരുവനന്തപുരം-40 എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ 
താല്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടെങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


നമ്പർ റ്റി . എക്സസ്.13/ 78/ 2017. 


2017 ജനുവരി 13. 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1992 , 1993 ജൂൺ 
മാസ ങ്ങ ളിൽ നട ത്തിയ കെ . ജി . റ്റി . ഇ . ടെയിലറിംഗ് 
എംബ്രോയിഡറി ആന്റ് നീഡിൽ വർക്ക് ( ലോവർ/ഹയർ) 
പരീക്ഷയിൽ യഥാക്രമം 30119 / 27146 എന്നീ രജിസ്റ്റർ നമ്പർ 
പ്രകാരം പാസായ ശ്രീമതി ജയലക്ഷ്മി, സി . എന്നവർക്ക് 
നൽകിയ കെ . ജി . റ്റി . ഇ . ( ലോവർ / ഹയർ) സർട്ടിഫിക്കറ്റ് 
നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ 
താല്പര്യപ്പെടുന്നു . 


- (3) 


നമ്പർ റ്റി. എക്സ് 


. 13/ 78/2017 . 


2017 ജനുവരി 13. 


-- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1998, 1999 ജൂൺ 
മാസ ങ്ങ ളിൽ നട ത്തിയ കെ . ജി . റ്റി . ഇ . ടെയിലറിംഗ് 
എംബ്രോയിഡറി ആന്റ് നീഡിൽ വർക്ക് ( ലോവർ| ഹയർ) 
പരീക്ഷയിൽ യഥാക്രമം 21139 /17591 എന്നീ രജിസ്റ്റർ നമ്പർ 
പ്രകാരം പാസായ ശ്രീമതി ശ്രീദേവി, കെ . വി. എന്നവർക്ക് 
നൽകിയ കെ . ജി . റ്റി . ഇ . ( ലോവർ| ഹയർ) സർട്ടിഫിക്കറ്റ് 
നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് 


സാങ്കേതിക പരീക്ഷാ 
കൺട്രോളറുടെ കാര്യാലയം, 
കൈമനം, തിരുവനന്തപുരം. 


( ഒപ്പ്) 
ജോയിന്റ് കൺട്രോളർ. 


422 


